Government of Kerala 
കരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KLITV ( N ) 12: 2009-2011 


KERALA GAZETTE 

കേരള ഗസററ് 


PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


L 


Vol. LV 
വാല്യം 55 


THIRUVANANTILAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


15th June 2010 

2010 and 15 
25th Jyaishta 1932 
1932 ജ്യഷ്ഠം 25 


No. | 24 


നമ്പർ 


PART III 
Stores Purchase 


Health Services Department 


- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി 
യിലേക്കു സവോഫ്ള ൻപെൻ-250 എം , എൽ. 
( പോളി ത്തിലിൻ നഫ്താമലേററ്) വി 
കുക്ക ഫിൽ-65 എണ്ണം സം ചെയ്യുന്നതിന് 
നിശ്ചിത ഫോറത്തിൽ സീൽ ചെയ്ത ടെക 
ക്ഷണിച്ചുകൊളളുന്നു . 


TENDER NOTICE 


ടെണ്ടർ നമ്പർ - എസ്2 /692/ 2010 . 

ടെണ്ടർ ഫോറത്തിന്റെ വില (ടാക്സ് അടക്കം) - 
രൂപ 1 ,125. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 26- 6-2010 , 3 മണി, 

ബറുകൾ സ്വീകരിക്കുന്നഅവസാന തീയതിയും 
സമയവും - 28 - 6 -2010 , 5 മണി, 


No, S2/692}2010 . 

| 19th April 2010 , 
Sealed tenders in the prescribed forms are 
invited for the supply of Sevoflurane 
Pen -250 Ml (Polyethylene Nephthalate ) with Quick 
Fill- 65 Nos . to Medical College Hospital, Kozhikode . 

Superscription tender number should be 
specifically noted as S2/692 /2010 . 

Price of tender form ( including ST) -- 
Rs. 1 ,125 . 

Date and time of close of sale oftender form 
26- 6 -2010 , 3 p . m . 

Date and time for receipt of tender - 28-6- 2010 , 
5 p . m . 

Date and time for opening of tender - 29-6-2010, 
1 p . II , 

Address of Officers from whom tender forms 
are to be obtained and whom tenders are to be 
sent - The Superintendent, Medical College Hospital, 
Kozhikode. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 
29- 6 -2010, 1 മണി, 


bബർ ഫോറങ്ങൾ കിട്ടുന്നതും പൂം പ്പിച്ചയയ 
ണ്ടതുമായ മേൽവിലാസം - സുപ്രണ്" , മെഡിക 2 
കോളജ് ആശുപ്രതി, കോഴിക്കോB - 8 . 


{ Sd. ) 
Superintendent 


Medical College Hospital, 
Kozhikode - 8 . 


TENDER NOTICE 


No , S9/846/10/HDC/IMCH . 19th May 2010 

Sealed tenders are invited for the supply of 
the computer bill forms for one year period to the 
use of HDS CentralLab and Pharmacy in I . M . C . H . , 

Medical College , Calicut as noted below, Envelop 
containing tenders should be superscribed with 
tender number as indicated in the statement below 
and should be addressed to the Superintendent, 
IMCH , Medical College, Calicut-8 , Kerala . 
Tender will be opened at 11 a . m , on 
9 - 7 - 2010 in the presence of such tenderers or their 
authorised persons who may be present at that time . 
Late tenders will not be accepted . Intending 
tenderers may on application to the Superintendent, 
IMCH , Medical College, Calicut- 08 , Kerala will 
obtain the requisite tender forms should be 
accompanied by the cash remittance for tender 
forms, which will not be refunded under any 
circumstances. Tender forms will send by post on 
demand or sending money order for additional 
postnge charge for Rs. 50 in the name of the under 
signed . Cheque, Postage Stamp, Draft etc . will 
nat be accepted towards the cost of tender forms. 
Tender forms will not be sent by V . P . P . 

Tenders should be accompanied by EMD amount 
ing to 1 % (Rounded to next 1 Rupee ) of the total cost 
of articles tendered for and a preliminary agreement 
in stamp paper worth Rs. 100 . Those tenders be 
accompanied by sufficient EMD will not be 
entertained . The participating firms should to be 
willing to supply the computer bill forms in 
part of one year period . Serial number to be 
put manually in each bill. The quality of the 
bill forms should be ensured by the supplier and the 
sample of the same has to be supplied along with 
the tender . 

Tender No. -S3/84610HDS/IMCH . 
Item and Approx mate number per year 
1 . Lab bill forms 10 ” x 6 " x 2 part 60 gsm 
| paper - 150000 Nos . 
2 , Pharmacy bill form - 1 " x 4 x 2 part 

- 60 gsm paper - 300000 Nos . 
Cost of tender form : 

Original - Rs. 400 + 50 Rs . 450 
Duplicate - Rs. 200 + 25Rs, 225 
Quote the price inclusive of all taxes, 

which should be mentioned clearly . 
Last date and time of sale of tender forms 
1- 7 - 2010 at 3 p . m . 

Last date and time of receipt of tender form 
87-2010 at 5 p . m . 

Opening date and time of tender - 9-7 -2010 
at 11 a , m . 

Date upto this rate is valid - 31 -10-2011. 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതശിശ 
സംരക്ഷണകേന്ദ്രംആശുപത്രിയിലെ എച്ച്. ഡി .എസിന് 
കീഴിലുളള സെൻട്രൽ ലാബ്, ഫാർമസി എന്നിവിട 
ങ്ങളില് ക്ക് കമ്പ്യൂട്ടർ ബിൽ ഫോറം വിതരണം 
ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ മുളച്ച 
ദർഘാസുകൾ കാണിച്ചുകൊളളുന്നു . ദർഘാസുകൾ 
അടക്കം ചെയ്തിട്ടുളള കവറിനു മുകളിൽ ദർഘാസ് 
നമ്പർ എഴുതി സൂപ്രണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട 
ഓഫ് മെ റേറണൽ ആൻറ് മെൽഡ് ഹെൽത്ത്, 
കോഴിക്കോട്- 8 , കേരളം എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. താമസിച്ച് കിട്ടുന്നതാ 
( കമത്തിൽ അല്ലാത്തതോ ആയ ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതല്ല . ദർഘാസുകൾ താഴെ ചേർത്ത കൂട്ടു 
തീയതിയിലും സമയത്തും അപ്പോൾ ഹാജരാ 
യിട്ടുളള ദർഘാസ സമർപ്പിച്ചവരുടെയോ അവർ 
ചുമതലപ്പെടുത്തിയിട്ടുളള ഏജൻറുമാരുടെയോ സാന്നി 
ദ ധ്യത്തിൽ 8 . 7-2010, 11 മണിക്ക് തുറക്കുന്നതാണ്. 
ദർഘാസുകൾ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
ഈ ആഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം ആവശ്യമായ 
6ർഘാസ് ഫോറങ്ങൾ താഴെ കൊട്യ, ത്തിരിക്കുന്ന 
( പകാരം തുകഅടച്ചാൽ ലഭിക്കുന്നതാണ് , ദർഘാസ് 
ഫോറങ്ങൾ - കമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . 
ചെക്കുകൾ , 2 - 0 സ • 1 0 0 1 * സ്ററാമ്പുകൾ 
( ഡാഫ്ററുകൾ എന്നിവ ദർഘാസ് ഫോറത്തിന്റെ 
വിലയായ് സ്വീകരിക്കുന്നതല്ല . തെരഞ്ഞെടുക്കപ്പെടുന്ന 
സ്ഥാപനം ഒരേ വിലയ്ക്ക് ഒരു കൊല്ലക്കാലയളവിൽ 
ആവശ്യാനുസരണം ബിൽഫോമുകൾ വിതരണം 
ചെയ്യേണ്ടതാണ്. ഒാരോ ബിൽഫോമിലും ഈ 
ആഫീസിൽ നിന്നും നൽകുന്ന നമ്പർ പ്രകാരം 
തുടർ നമ്പർ ഇടേതാണ" . ടെണ്ടർ സമർപ്പിക്കുന്നവർ 
ഗുണനിലവാരം പരിശോധിക്കുവാൻ ബിൽ 

ഫാമിൻറ സാമ്പിളുകൾ അടക്കം ചെയ്യേണ്ടതാണ് 
ദർഘാസിനോടൊപ്പം നിരതഭവ്യമായി ടെണ്ടറിൽ 
കാണിക്കുന്ന വിലയുടെ ഒരു ശതമാനം സംഖ്യാ ക്കുളള 
ബാമ ഡാഫ്ററ് അടക്കം ചെയ്തിരിക്കുന്നതും 
100 രൂപ മുദപ്പ തത്തിലുളള ( പാഥമിക ഉടമ്പടി 
അടക്കം ചെയ്തിരിക്കേണ്ടതുമാണ്. അല്ലാത്തെ 
ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. ടെണ്ടറിൽ എല്ലാ 
നികുതികളും അടക്കമുളള വില കാണിക്കേണ്ടതാണ്. 
ടെണ്ടർ ഫോറം തപാലിൽ ആവശ്യമുളളവർ തപാൽ 
ചാർജ് ജായി 50 രൂപ കൂടുതൽ അയയ്ക്ക ണ്ടതാണ്. 
gഘാസ് ഫോറങ്ങൾ വി . പി . പി , ആയി 
അയയ്ക്കു ന്നതല്ല . 

ടെണ്ടർ നമ്പർ - എസ°31846/ 10/എച്ച് ഡി , സി . 
ഐ . എം , സി . എച്ച് . 
ഇനം - 1 . ലാബ് ബിൽ ഫോറം 10 x 6x2 പാർട്ട് 60 

ജി , എസ്. എം , പേപ്പർ വാർഷിക ആവശ്യം 
(ഏകദേശം) 150000 എണ്ണം. 
2 , ഫാർമസി ബിൽ ഫോറം 7 x4 x 2 പാർട്ട് 60 
ജി , എസ്. എം പേപ്പർ വാർഷിക ആവശ്യം 

(ഏകദേശം) 300000 എണ്ണം 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 400 + 50 = 450 രൂപ. 
ഡിക്കേററ -രൂപ 200 + 25 = 225 രൂപ . 


തപാലിൽ ലഭിക്കുന്നതിന് --രൂപ 50 ( അധികം). 
ദർഘാസ് - ഫോറം വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും - 7-7-2010, 3 മണി, 

ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 8-7-2010 , 5 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
9- 7-2010, 11 മണി 


Further details can be had from the office of 
the undersigned during office hours on any working 


days . 


ദർഘാസ് ( പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി 
31 -10 - 2011 . 


ടെണ്ടർ നടപടികൾ മുന്നറിയിപ്പില്ലാതെ നാട്ടി 
വെയ്ക്കാനോ നിർത്തിവെയ്ക്കാനോ ഉളള അധികാരം 
സപണ്ടിൽ നിക്ഷിപ്തമാണ്. 
Institute of Maternal and 

(Sd. ) 
Child Health , Kozhikode . 

Superintendent, 


കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി സമയത്ത 
ഈ ആഫീസിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


